O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 26 


Tuesday , 26th October 2021 


1197 തുലാം 10 


1943 കാർത്തികം 4 


10th Thulam 1197 


4th Karthika 1943 


നമ്പർ 


42 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9204 


KERALA GAZETTE 


Part III 


Alappuzha District 


Karthkappaly Taluk 


NOTICE 


ing3-13123 / 2021 


12-10-2021 


അനന്തരാവകാശ 


കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ പെരിങ്ങാല മുറിയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി 
ശിവരാമപിള്ള എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കായംകുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ രമാദേവി റ്റി , രമാ മന്ദിരം വീട്ടിൽ ബോധിപ്പിച്ച അപേക്ഷ 
കായംകുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രമാദേവി 


ഭാര്യ 


73 


2 


ആശ ആർ 


മകൾ 


51 


3 


അമ്പിളി ആർ എസ് 


മകൾ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9205 


Revenue Department 


26th October 2021 


Alappuzha District 


Karthkappaly Taluk 


NOTICE 


: എ 3 -112271 2021 


13-08-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുബ്രഹ്മണ്യ അയ്യർ എസ് 
പൊത്തപ്പള്ളി വടക്കും മുറിയിൽ പുഷ്പ നിവാസിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമാരപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ പുഷ്കല പി , 
പൊത്തപ്പള്ളി വടക്കും മുറിയിൽ പുഷ്പ നിവാസിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കുമാരപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-05-2021 -ൽ 
മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല ആകയാൽ ടിയിൽ പരേതനായ 
സുബ്രഹ്മണ്യ അയ്യർ എസ് - ൻറ നിയമാനുസൃത അവകാശികൾ മേൽ പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പുഷ്കല പി 


ഭാര്യ 


70 


2 


ശങ്കർ എസ് 


| മകൻ 


50 


3 


ജനാർദ്ദനൻ എസ് 


മകൻ 


47 


: എ 3 -11613ി 2021 


06-10-2021 


01 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ്കുട്ടി താമല്ലാക്കൽ 
വടക്ക് മുറിയിൽ കോട്ടേപടിക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എൽ എ ( എൻ എ ച്ച് ) -ൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമാരപുരം വില്ലേജിൽ പരേതൻറെ മകൻ 
ജോസഫ് തോമസ് , താമല്ലാക്കൽ വടക്ക് മുറിയിൽ കോട്ടേപടിക്കൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കുമാരപുരം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
05-2021 -ൽ മരണപ്പെട്ടതായും ഇൻഡ്യൻ പിന്തുടർച്ചാവകാശ നിയമ പ്രകാരം പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല 
ആകയാൽടിയിൽ പരേതനായ തോമസ് കുട്ടിയുടെ നിയമാനുസൃത അവകാശികൾ 4 പേർ മാത്രമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവ ണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ജയിംസ് തോമസ് 


മകൻ 


52 


2 


ജോസഫ് തോമസ് 


മകൻ 


50 


O IS IS 


3 


ഡെയ്സി ജേക്കബ് 


മകൾ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9206 


KERALA GAZETTE 


Part III 


4 


നെബു തോമസ് 


മകൻ 


45 


ing 3-12256 / 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് കുമാർ എൻ പിലാപ്പു 
ഴ മുറിയിൽ താമരയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് സർവീസ് ആനുകൂല്യങ്ങളും ആശ്രിത നിയമനവും 
ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഹരിപ്പാട് 
വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീകല സന്തോഷ് , പിലാപ്പുഴ മുറിയിൽ താമരയിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ഹരിപ്പാട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 24-07-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമ പ്രകാരം പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ ടിയിൽ പരേതനായ സന്തോഷ്കുമാർ എൻ -ൻറ നിയമാനുസൃത അവകാശികൾ 4 പേർ മാത്രമാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ശ്രീകല സന്തോഷ് 


ഭാര്യ 


39 


2 


| സൂര്യ എസ് നായർ 


മകൻ 


17 


3 


| ആദിത്യൻ എസ് നായർ 


മകൻ 


8 


4 


സരസ്വതിയമ്മ 


അമ്മ 


68 


: എ 3 -11212 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ ചെറുതന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊന്നമ്മ ജി @ പൊന്നമ്മപ്പിള്ള 
കരുവാറ്റ ഇടവന പുത്തൻപുരയിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുതന വില്ലേജിൽ പരേതയുടെ മകൾ പ്രസന്ന പി , ടി തെക്ക് മുറിയിൽ 
ശങ്കരമംഗലം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ചെറുതന വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-03-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതയായ പൊന്നമ്മ ജി @ പൊന്നമ്മപ്പിള്ള - 
യുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 2 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പ്രസന്ന പി 


മകൾ 


46 


2 


പ്രസാദ് ഡി 


മകൻ 


44 


: എ 3 -117641 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പുഷ്പാംഗദൻ സി പി പ്രയാർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9207 


Revenue Department 


26th October 2021 


നോർത്ത് മുറിയിൽ മധുരംചേരിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുതുപ്പള്ളി വില്ലേജിൽ പരേതൻറെ മകൾ മിനി സജീവ് , പ്രയാർ നോർത്ത് മുറിയിൽ 
മധുരംചേരിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പുതുപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-05-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പുഷ്പാംഗദൻ സി പി -യുടെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 2 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മിനി സജീവ് 


മകൾ 


56 


2 


മായ പി 


| മകൾ 


51 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9208 


KERALA GAZETTE 


Part III 


Alappuzha District 


Karthkappaly Taluk 


NOTICE 


ing ) 3-11614 / 2021 


23-09-2021 


co 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ താമല്ലാക്കൽ മുറിയിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 
സജീവൻപിള്ള എസ് എന്നയാളുടെ അവകാശികൾക്ക് എൽ എ എൻ എച്ച് -ൽ ഹാജരാക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമാരപുരം വില്ലേജിൽ പരേതൻറെ സഹോദരി സമിത 
എസ് , പുത്തൻ പറമ്പിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കുമാരപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-03-2015 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല .ഭാര്യ പുനർ വിവാഹിതയാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അർജുൻ പി എസ് 


മകൻ 


10 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9209 


Revenue Department 


26th October 2021 


Alappuzha District 


Karthkappaly Taluk 


NOTICE 


: എ 3 -123211 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പള്ളിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റോസമ്മ കെ വടക്കേക്കര കിഴക്ക 
മുറിയിൽ കല്ലാർവിളയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ കുടിശ്ശിക കൈപ്പറ്റുന്നതിനും മറ്റ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിപ്പാട് വില്ലേജിൽ പരേതയുടെ മകൻ ഷാജി തോമസ് , 
വടക്കേക്കര കിഴക്ക് മുറിയിൽ കല്ലാർവിളയിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-07-2020 -ൽ 
മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ 
പരേതയായ റോസമ്മ കെ -യുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷൈല ബിജി 


മകൾ 


54 


2 


ഷീല തോമസ് 


| മകൾ 


50 


3 


| ഷാജി തോമസ് 


മകൻ 


47 


: എ 3 -11832 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പള്ളിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ ആർ നീണ്ടൂർ മുറിയി 
ൽ വഞ്ചിയിൽ ലക്ഷം ( മിഥുൻ ഭവൻ ) വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിപ്പാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ലളിത , നീണ്ടൂർ മുറിയിൽ വഞ്ചിയിൽ ലക്ഷം 
( മിഥുൻ ഭവൻ ) വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പള്ളിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-06-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതനായ മോഹനൻ ആർ -ൻറ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലളിത 


ഭാര്യ 


60 


ി 


2 


മഞ്ജുലേഖ എം 


| മകൾ 


39 


3 


മജിതാലേഖ എം 


മകൾ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9210 


KERALA GAZETTE 


Part III 


: എ 3 -11001 / 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചെറിയാൻ കൊച്ചുകുട്ടി ഏവൂർ 
തെക്ക് മുറിയിൽ നാടാലയ്ക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എൽ എ -എൻ എച്ച് -ൽ ഹാജരാക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പത്തിയൂർ വില്ലേജിൽ പരേതൻറെ മകൾ 
കുഞ്ഞുമോൾ , ഏവൂർ തെക്ക് മുറിയിൽ നാടാലയ്ക്കൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പത്തിയൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-12-2009 -ൽ 
മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ 
പരേതനായ ചെറിയാൻ കൊച്ചുകുട്ടിയുടെ നിയമാനുസൃത അവകാശികൾ 12 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അമ്മിണി ശാമുവൽ 


മകൾ 


67 


2 


ജോയമ്മ ഐസക് 


| മകൾ 


59 


3 


| കുഞ്ഞുമോൾ 


മകൾ 


53 


4 


ഭാര്യ 


63 


ലിസ്സി വർഗ്ഗീസ് മരണപ്പെട്ട മകൻ 
ചെറിയാൻ വർഗ്ഗീസിൻറ 
ലിജു കെ വർഗ്ഗീസ് 


11 


11 


5 


| മകൻ 


34 


11 


11 


6 


| ജൂലി കെ വർഗ്ഗീസ് 


മകൾ 


32 


7 


| ഭാര്യ 


54 


റെനി വി കുര്യൻ മരണപ്പെട്ട മകൻ 
| എബ്രഹാമിൻറ 


11 


11 


8 


ബിനിത എബ്രഹാം 


മകൾ 


23 


11 


11 


9 


റിനിത എബ്രഹാം 


മകൾ 


14 


10 


50 


എലിസബത്ത് ജോൺ മരണപ്പെട്ട മകൻ | ഭാര്യ 
| മോനിക്കുട്ടൻറ ക്കുട്ടി ക്കുട്ട് 


11 


11 


11 


| നിധിൻ കെ മോനി 


മകൻ 


20 


11 


11 


12 


നിമിഷ കെ മോനി 


| മകൾ 


18 


ing 3-11833 / 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ് അയ്യപ്പദാസ് 
കുന്നത്താലുംമൂട് മുറിയിൽ വിപഞ്ചിക വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൃഷ്ണപുരം വില്ലേജിൽ പരേതൻറെ മകൻ അഭിലാഷ്ദാസ് എ എം , കുന്നത്താലുംമൂട് 
മുറിയിൽ വിപഞ്ചിക വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൃഷ്ണപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-07-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതനായ എസ് അയ്യപ്പദാസിന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9211 


Revenue Department 


26th October 2021 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ആർ മീനാക്ഷി 


ഭാര്യ 


66 


2 


അഭിലാഷ്ദാസ് എ എം 


മകൻ 


40 


3 


ആഷാദാസ് എ എം 


മകൾ 


40 


: എ 3 -12067 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാത്യു ഈപ്പൻ എരിക്കാവ 
മുറിയിൽ ഉപ്പേരിൽ ചെറുവപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എൽ എ -എൻ എച്ച് -ൽ ഹാജരാക്കുന്നതിനും 
മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുമാരപുരം വില്ലേജിൽ പരേതൻറെ ഭാര്യ 
ജെസ്സി മാത്യു , എരിക്കാവ് മുറിയിൽ ഉപ്പേരിൽ ചെറുവപറമ്പിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കുമാരപുരം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-07-1999 -ൽ 
മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല .ആകയാൽ ടിയിൽ പരേതനായ മാത്യ 
ഈപ്പൻ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 2 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


63 


ജെസ്ലി മാത്യ 
ജിബു ഈപ്പൻ മാത്യ 


2 


മകൻ 


39 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9212 


KERALA GAZETTE 


Part III 


Alappuzha District 


Karthkappaly Taluk 


NOTICE 


ing 3-12065 / 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ തമ്പാൻ 
പത്തിയൂർക്കാല മുറിയിൽ ഏനാകുളങ്ങര പുത്തൻവീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പത്തിയൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ വത്സലാതമ്പാൻ 
പത്തിയൂർക്കാല മുറിയിൽ ഏനാകുളങ്ങര പുത്തൻവീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പത്തിയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റം പരിശോധിച്ചതിൽ ടിയാൻ 24-07-2021 -ൽ 
മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതനായ 
നാരായണൻ തമ്പാൻ -ൻറ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വത്സലാ തമ്പാൻ 


ഭാര്യ 


66 


2 


രജനി പി വി 


മകൾ 


43 


3 


രഞ്ജിത്ത്മോൻ റ്റി 


മകൻ 


40 


ing 3 -11985 / 2021 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ വീയപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുശീല റ്റി കാരിച്ചാൽ മുറിയിൽ 
നടേത്തറയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് ഇൻഷുറൻസ് ക്ലെയിം , സർവീസ് ആനുകൂല്യങ്ങൾ എന്നിവ 
ലഭിക്കുന്നതിനും മറ്റ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീയപുരം വില്ലേജിൽ 
പരേതയുടെ ഭർത്താവ് സുന്ദരൻ ജി , കാരിച്ചാൽ മുറിയിൽ നടേത്തറയിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ വീയപുരം വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
04-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പില്ല . പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . ആകയാൽ 
ടിയിൽ പരേതയായ സുശീല റ്റി -യുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേർ മാത്രമാണ് . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


55 


2 


സുന്ദരൻ ജി 
അഖിൽ എസ് 
അഭിജിത്ത് എൻ എസ് 


മകൻ 


24 


3 


3 


| മകൻ 


22 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9213 


Revenue Department 


26th October 2021 


: എ 3 -1 


1834 ; 20211 കെ .ഡിസ് , 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കായംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോയി സ്ക്കറിയ ചേരാവള്ള 
ി മുറിയിൽ സത്രത്തിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് എം എ സി റ്റി ആനുകൂല്യം ലഭിക്കുന്നതിനും മറ്റ് വിവിധ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കായംകുളം വില്ലേജിൽ പരേതൻറെ മകൻ 
ജയിംസ് ജോയി , ചേരാവള്ളി മുറിയിൽ സത്രത്തിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കായംകുളം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-10-2020 -ൽ 
മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതനായ 
ജോയി സ്ക്കറിയ - യുടെ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 5 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പൊന്നമ്മ ജോയി 


ഭാര്യ 


74 


2 


ഷെനി ബിനോയി 


മകൾ 


52 


3 


3 


ഷീന 


മകൾ 


46 


4 


| ഷീമ റോയി 


മകൾ 


43 


LO 


ജയിംസ് ജോയി 


മകൻ 


41 


: എ 3 - 


11986 / 2021 കെ ഡിസ് , 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ്ഥേർ വർഗ്ഗീസ് ടി മുറിയി 
ൽ മംഗലത്ത് റോബിന വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് സഹോദരന് പെൻഷൻ കുടിശ്ശിക ലഭിക്കുന്നതിനും മറ്റ് 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുതുപ്പള്ളി വില്ലേജിൽ പരേതയുടെ മകൻ 
റവ . ബിനോയ് എം തര്യൻ , ടി മുറിയിൽ മംഗലത്ത് റോബിന വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പുതുപ്പള്ളി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-05-2021 -ൽ 
മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ 
പരേതയായ എസ്ഥേർ വർഗ്ഗീസ് -ൻറ നിയമാനുസൃത അവകാശികൾ മേൽപ്പറഞ്ഞ 3 പേര് മാത്രമാണ് . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവ ണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


49 


റോയ് എം തര്യൻ 
റവ .ബിനോയ് എം തര്യൻ 


2 


മകൻ 


49 


3 


ബീന രാജൻ 


| മകൾ 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9214 


KERALA GAZETTE 


Part III 


: എ 3 


12072 / 2021 കെ ഡിസ് . 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശോശാമ്മ ചെറിയാൻ പിലാപ്പു 
ഴ മുറിയിൽ പ്രശാന്ത് വില്ല വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഹരിപ്പാട് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സാമുവൽ ബാബു , പിലാപ്പുഴ മുറിയിൽ 
പ്രശാന്ത് വില്ല വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ഹരിപ്പാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18-06-2021 -ൽ മരണപ്പെട്ടതായും ഇന്ത്യൻ പിന്തുടർച്ചാവകാശ 
നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതയായ ശോശാമ്മ ചെറിയാൻ -ൻറ നിയമാനുസൃത 
അവകാശികൾ മേൽപ്പറഞ്ഞ 2 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


71 


സാമുവൽ ബാബു 

. 
പ്രശാന്ത് സാം ബാബു 


2 


| മകൻ 


36 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9215 


Revenue Department 


26th October 2021 


Alappuzha District 


Karthikappaly Taluk 


NOTICE 


: എ 3 - 


12069 / 20211 കെ ഡിഡ് . 


23-09-2021 


കാർത്തികപ്പള്ളി താലൂക്കിൽ കൃഷ്ണപുരം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ അമ്മിണിക്കുട്ടി പുള്ളിക്കണക്ക 
മുറിയിൽ ചന്ദ്രകാന്തം വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൾ താരാ ചന്ദ്രൻ , കുന്നത്തൂർ താലൂക്കിൽ ശൂരനാട് തെക്ക് വില്ലേജിൽ 
പതാരം മുറിയിൽ ചതയം വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കൃഷ്ണപുരം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2021 -ൽ മരണപ്പെട്ടതായും ഹിന്ദു 
പിന്തുടർച്ചാവകാശ നിയമപ്രകാരം പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും ഭർത്താവും മകനും ജീവിച്ചിരിപ്പില്ല . ആകയാൽ ടിയിൽ പരേതയായ കെ 
അമ്മിണിക്കുട്ടി -യുടെ നിയമാനുസൃത അവകാശികൾ 4 പേർ മാത്രമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മകൾ 


48 


2 


താരാചന്ദ്രൻ 
സൗമ്യ എസ് പരേതനായ മകൻ 
വിനയചന്ദ്രൻറ 


ഭാര്യ 


38 


3 


ഹീര പരേതനായ മകൻ വിനയചന്ദ്രൻമ്മകൾ 


12 


4 


മകൾ 


9 


ഹിത 

പരേതനായ മകൻ 
വിനയചന്ദ്രൻറ 


No : A3-12073 / 2021 


23-09-2021 


Notice is hereby given to all to whom it may be concern that Geetha K Pillai Peroor House Tulamparambu North , 
Harippad Village , Karthikappally Taluk of Alappuzha District has filed an application of a legal heirship certificate to produce 
before various purposes in respect of the legal heirs of late K Karunakaran Pillai Peroor House Tulamparambu North who 
expired on 21-03-1998 and that it has been reported to this office that the persons named in the scheduled below are the 
legal heirs of the said late K Karunakaran Pillai as per Hindu Succession Act . that it is proposed to issue a legal heirship 
certificate according to this to the applicant . Parents and wife of the deceased are not alive . Hence , it is proposed to 

, 
issue a legal heir ship certificate accordingly in favour of the above said members for receiving the claims . objections , if 
any against the issue of the said legal heirship certificate should be filed in person before the Tahasildar , Karthikappally 
within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated applications and those 
sent by post will not be considered . 


SCHEDULE 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


9216 


KERALA GAZETTE 


Part III 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Geetha K Pillai 


Wife 


66 


2 


Vidya K Pillai @ Vidya Bijosh Mohan 


Daughter 


40 


3 


Vinod K Pillai 


Son 


37 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.10.26 12:44:51 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


